Regn . No . KERBIL /2012 /45073 

dated 5 - 9 - 2012 with RNI 


सत्यमेव जयते 


കേരള സർക്കാർ 
Government of Kerala 

2014 


- Reg. No . KL / TV ( N )/ 634/2012-14 


കർ 
GOVERNM 


രള 
സ 


ാർകാർ 


VMENT OF 


KERALA 


കേരള ഗസററ് 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


വാല്യം 3 


തിരുവനന്തപുരം, 

- ചൊവ്വ 


നമ്പർ 


2014 ഡിസംബർ 23 
23rd December 2014 

1190 ധനു 8 
8th Dhanu 1190 
1936 പൌഷം 2 
2nd Pousha 1936 


Vol. III 


No. 


Thiruvananthapuram , 

Tuesday 


PART III 
Stores Purchase 


Water Transport Department 

- ലേല / ടെണ്ടർ പരസ്യം 
നമ്പർ സി4 - 3537 / 2014 . 

2014 നവംബർ 28. 
-- സംസ്ഥാന ജലഗതാഗത വകുപ്പിന്റെ ആലപ്പുഴയിലെ 
ഡോക്ക് ആന്റ് റിപ്പയർ വിഭാഗത്തിൽ സൂക്ഷിച്ചിട്ടുള്ള വിവിധ 
സകാപ്പ് ഇനങ്ങൾ ടെണ്ടർ/ ലേലം ചെയ്ത് വിൽക്കുന്നതിന് 
മുദ്ര വെച്ച ദർഘാസുകൾ ക്ഷണിച്ചുകൊളളുന്നു . 

ദർഘാസ് നമ്പർ - 73/ സി4 /2014 -15. 
ടെണ്ടർ / ലേലം ചെയ്യുന്ന സാധനങ്ങൾ - 
1. ബ്രാസ് സ്ക്രാപ്പ്- 500 കിലോ 
2. അയൺ സ്ട്രാപ്പ്-5000 കിലോ 
3. കാസ്റ്റ് അയൺ കാസ്റ്റ് സ്റ്റീൽ സാപ്പ്-3000 കിലോ 
4. അലൂമിനിയം കാസ്റ്റിംഗ് സ്ക്രാപ്പ്- 300 കിലോ 
5. സ്ട്രാപ്പ് സീറ്റ് ഫ്രയിം- 500 കിലോ 
6. സകാപ്പ് ജി . ഐ . സി. ഷീറ്റ്-1500 കിലോ 
7. സ്ക്രാപ്പ് സ്റ്റീൽ വയർ റോപ്പ് പീസസ്- 75 കിലോ 
8. സകാപ്പ് ഗിയർ കേയ്സ് - 10 എണ്ണം. 
അടങ്കൽ തുക ? 3,50,000. 
നിരതദ്രവ്യം ? 3,500. 
ദർഘാസ് ഫോറത്തിന്റെ വില 7 735 ( നികുതി ഉൾപ്പെടെ). 

ദർഘാസ് ഫോറം വിൽപ്പനയുടെ അവസാന തീയതിയും 
സമയവും 30 -12 - 2014, പകൽ 1 മണി. 


- ദർഘാസ് ലഭിക്കേണ്ട അവസാന തീയതിയും സമയവും 
30 - 12 - 2014, 3 മണി വരെ. 

- ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും - 31 - 12 - 2014, 
ഉച്ചയ്ക്ക് 12 മണി ( ലേലത്തിനു ശേഷം). 

- ലേല നടപടികൾ നടക്കുന്ന തീയതിയും സമയവും-- 
31- 12 - 2014, രാവിലെ 11 മണി ( ദർഘാസ് സമർപ്പിച്ചിട്ടുള്ളവർക്ക് 
മാത്രമേ ലേലത്തിൽ പങ്കെടുക്കുവാൻ അർഹതയുള്ളൂ). 

- ലേലം/ ടെണ്ടർ സംബ ന്ധിച്ച കൂടു തൽ വിവ ര ങ്ങ ൾ 
പ്രവർത്തി ദിവസങ്ങളിൽ വൈകുന്നേരം 4 മണിവരെ ഈ 
ആഫീസിൽ ലഭ്യമാണ്. ടെലഫോൺ നമ്പർ: 0477 - 2252015. 


സംസ്ഥാന ജലഗതാഗത വകുപ്പ് ഡയറക്ടറേറ്റ്, 
ആലപ്പുഴ. 


( ഒപ്പ്) 
ഡയറക്ടർ. 


